Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/2012 -14 


COVERNO 


, 
കേര 


- 
- 


ാർ 


ള സർക് 
NMENT OF 


- 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 3 പ 


നമ്പർ 


2014 മാർച്ച് 18 
| 18th March 2014 

1189 മീനം 4 
| 4th Meenam 1189 
1935 ഫാൽഗുനം 27 
27th Phalguna 1935 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരളാ സ്റ്റേറ്റ് പവ്വർ ആന്റ് ഇൻഫാസ്ട്രക്ചർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് 


നോട്ടിഫിക്കേഷൻ 


നമ്പർ കെ . എസ് . പി . 


ഐ . എഫ്. 


സി . ഊ . വി 031/2014 . 


2014 ജനുവരി 23. 


സേവനാവകാശ നിയമം 2012 


സേവനാവകാശ നിയമം 2012 പ്രകാരം ഈ കോർപ്പറേഷന്റെ ലക്ഷ്യവിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന 
സേവനങ്ങൾ, സമയപരിധി, നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി എന്നിവ 
സംബന്ധിച്ച വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു. 


കമ 


സേവനം* 


നിശ്ചിത 
സമയപരിധി 


നിയുക്ത ഒന്നാം 

രണ്ടാം 
ഉദ്യോഗസ്ഥൻ അപ്പീൽ അധികാരി അപ്പീൽ അധികാരി 


നമ്പർ 


- 15 ദിവസം 


കമ്പനി 
സെക്രട്ടറി 


മാനേജിംഗ് 
ഡയറക്ടർ 


മാനേജിംഗ് 
ഡയറക്ടർ 


കെ . എസ്. ഇ . ബി.- ക്കും 
കെ . എസ്. ഇ . ബി.- ക്ക് 
ഇലക്ട്രിക്കൽ സാധന 
സാമഗ്രികൾ നൽകുന്ന 
സ്ഥാപനങ്ങൾക്കുമുള്ള 
ഹസ്വകാല ദീർഘകാല 
വായ്പ 


18th MARCH 2014 ] 


KERALA GAZETTE 


394 


കമ്പനിയുടെ പരിധിയിൽ 
വരുന്ന മറ്റ് വായ്പകൾ 


കമ്പനി 
സെക്രട്ടറി 


മാനേജിംഗ് 
ഡയറക്ടർ 


മാനേജിംഗ് 
ഡയറക്ടർ 


ബന്ധപ്പെട്ട ഉന്നത 
അധികാരികളിൽ 
നിന്നും സമ്മതം 
ലഭിക്കുന്ന പക്ഷം 
7 ദിവസം 


30 ദിവസം 


വിവരാവകാശ നിയമപ്രകാരം 
വരുന്ന അപേക്ഷകൾ 


കമ്പനി 
സെക്രട്ടറി 


മാനേജിംഗ് 
ഡയറക്ടർ 


മാനേജിംഗ് 
ഡയറക്ടർ 


30 ദിവസം 


കമ്പനിയിൽനിന്നും വായ് 
എടുത്തവരുടെ പരാതികൾ 


കമ്പനി 
സെക്രട്ടറി 


മാനേജിംഗ് 
ഡയറക്ടർ 


മാനേജിംഗ് 
ഡയറക്ടർ 


* മേൽ പറഞ്ഞ സേവനങ്ങൾ " ഇ സേവനങ്ങളായും കണക്കാക്കാവുന്നതാണ്. 


കമ്പനിയുടെ ഇ - മെയിൽ വിലാസം- kspifc @ asianetindia .com 


കേരളാ സ്റ്റേറ്റ് പവ്വർ ആന്റ് ഇൻഫ്രാസ്ട്രക്ച്ചർ 
ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
മാനേജിംഗ് ഡയറക്ടർ. 


വിശദീകരണക്കുറിപ്പ് 
- ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാക്കുന്നതല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണ്. 


2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ ചട്ടത്തിന്റെ (2012 - ലെ 18 -ാം ആക്ട്) 3 -ാം വകുപ്പ് പ്രകാരം ഈ ആക്ടിന്റെ 
വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിലേക്കായി നൽകുന്നതായ സേവനങ്ങൾ, നിയുക്ത ഉദ്യോഗസ്ഥൻ, ഒന്നാം അപ്പീൽ അധികാരി, 
രണ്ടാം അപ്പീൽ അധികാരി, നിശ്ചിത സമയപരിധി എന്നിവ ഗസറ്റിലും വെബ്സൈറ്റിലും വിജ്ഞാപനം ചെയ്യേണ്ടതാണ്. 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ വിജ്ഞാപനം. 


